Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2021 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


COVERNMENT 


ക 


മ 


OF KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


2021 മാർച്ച് 9 
9th March 2021 


വാല്യം 10 


നമ്പർ 


1196 കുംഭം 25 
25th Kumbham 1196 


10 


Vol . X 


No. 


Thiruvananthapuram , 

Tuesday 


1942 ഫാൽഗുനം 18 
18th Phalguna 1942 


PART III 
Forest Department 


സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ , കോട്ടയം 


ദർഘാസ് പരസ്യം 


നമ്പർ എസ്.എഫ്.2-454 / 2020 . 


2021 ഫെബ്രുവരി 15 . 


കേരള വനം വകുപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സർക്കാർ ഉത്തരവ് ജി . ഒ . ( എം . എസ് . നമ്പർ 26 / 17 / എഫ് & ഡബ്ലൂ.എൽ.ഡി . 
തീയതി 20-5-2017 പ്രകാരം നിലവിൽ യോഗ്യരായ " എ , ബി , സി ' ക്ലാസ് കരാറുകാരിൽ നിന്നും താഴെ പട്ടികയിൽ വിവരിക്കുന്ന 
പ്രവൃത്തികൾ ചെയ്യുന്നതിന് ദർഘാസ് ക്ഷണിക്കുന്നു . കരാറുകാർ വനം വകുപ്പിൽ നിലവിലുള്ളതും സർക്കാർ ഭാവിയിൽ 
പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതുമായ എല്ലാ നിബന്ധനകളും വ്യവസ്ഥകളും പാലിക്കുവാൻ ബാദ്ധ്യസ്ഥരാണ് . ദർഘാസ് 
( പ്രമാണങ്ങളും ദർഘാസ് ഷെഡ്യൂളുകളും താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെ ഓഫീസിൽ നിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ 
ലഭ്യമാകുന്നതാണ് . നിരതദ്രവ്യം ഷെഡ്യൂൾഡ് ബാങ്കിൽ നിന്നോ പൊതുമേഖലാ ബാങ്കിൽ നിന്നോ ട്രഷറിയിൽ നിന്നോ അസിസ്റ്റന്റ് 
കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് സോഷ്യൽ ഫോറസ്ട്രി കോട്ടയത്തിന്റെ പേരിൽ മാറാവുന്ന വിധത്തിൽ ഡിമാന്റ് ഡ്രാഫ്റ്റ് 
എടുക്കേണ്ടതാണ് . ദർഘാസ് ഫോറത്തിന്റെ വില പണമായോ ഡിമാന്റ് ഡ്രാഫ്റ്റായോ അടയ്ക്കാവുന്നതാണ് . 


പട്ടിക 


അടങ്കൽ 


നിരത 


ദർഘാസ് ഡിവിഷന്റെ 
നമ്പർ പേര് 


ജോലിയുടെ 
പേര് 


തെകൾ 
സൂക്ഷിച്ചിട്ടുള്ള 


തൈകൾ എത്തിച്ചു തൈകളുടെ 
കൊടുക്കേണ്ട് ഏകദേശം 

എണ്ണം 


തുക 
₹ 


ദർഘാസ് 
പ്രതവില 

₹ 


ദ്രവ്യം 
₹ 


സ്ഥലം 


സ്ഥലം 


( 2 ) 


( 3 ) 


( 5 ) 


( 6 ) 


( 7 ) 


( 8 ) 


( 9 ) 


1 / 21-22 


100000 


4,39,000 


സോഷ്യൽ 
ഫോറസ്ട്രി 
ഡിവിഷൻ , 
കോട്ടയം 


കൂടയിലാക്കിയ 
( 12X18 സെ.മീ. ) 
വൃക്ഷതൈകൾ 
വാഹനത്തിൽ 
എത്തിച്ചുകൊടുക്കൽ 


കോട്ടയം 
റെയിഞ്ചിലെ 
നഴ്സറികളിൽ 
നിന്നും 


കോട്ടയം 
റെയിഞ്ചിലെ 

വിവിധ 
സ്ഥാപനങ്ങൾ 


900+ 160 11,000 
ജി.എസ്.റ്റി 

18 % 


Gaz . No. 10 / 2021 / DTP ( Forest ) . 


295 


134 


KERALA GAZETTE 


[ PART III 


( 1 ) 


( 2 ) 


( 3 ) 


( 4 ) 


( 5 ) 


( 6 ) 


( 8 ) 


( 9 ) 


2 / 21-22 


പൊൻകുന്നം 


പൊൻകുന്നം 


100000 


4,39,000 


900+ 160 


11,000 


സോഷ്യൽ 
ഫോറസ്ടി 


റെയിഞ്ചിലെ 


റെയിഞ്ചിലെ 


ജി.എസ്.റ്റി 


കൂടയിലാക്കിയ 
( 12X18 സെ.മീ. 
വൃക്ഷതൈകൾ 
വാഹനത്തിൽ 


ഡിവിഷൻ , 


നഴ്സറികളിൽ 


വിവിധ 


18 % 


കോട്ടയം 


നിന്നും 


സ്ഥാപനങ്ങൾ 


എത്തിച്ചുകൊടുക്കൽ 


3 / 21-22 


പൊൻകുന്നം 


ബാധകമല്ല 


ബാധകമല്ല . 


ബാധകമല്ല 


75,000 


500 + 90 


2,000 


സോഷ്യൽ 
ഫോറസ്ട്രി 
ഡിവിഷൻ , 


റേഞ്ചിലെ വാഹന 


ജി.എസ്.റ്റി 


18 % 


ത്തിനുള്ള ജീപ്പ് ഷെഡ് 
കനകപ്പലം DFIC 


കോട്ടയം 


കോമ്പൗണ്ടിൽ 


നിർമ്മിക്കുന്ന ജോലി 


4 / 21-22 


പൊൻകുന്നം 


ബാധകമല്ല . 


ബാധകമല്ല . 


ബാധകമല്ല 


10,000 


500 + 90 


2,000 


സോഷ്യൽ 
ഫോറസ്ട്രി 


റേഞ്ചിലെ 


ജി.എസ്.റ്റി 


ഡിവിഷൻ , 


18 % 


കനകപ്പലം DFIC 
കോമ്പൗണ്ടിൽ 


കോട്ടയം 


മരത്തിനു ചുറ്റും 
Retaining wall 
നിർമ്മിക്കുന്ന ജോലി 


5 / 21-22 


പൊൻകുന്നം 


ബാധകമല്ല 


ബാധകമല്ല 


15,000 


500 + 90 


2,000 


സോഷ്യൽ 
ഫോറസ്ടി 


കനകപ്പലം 

DFIC 


റേഞ്ചിലെ 


ജി.എസ്.റ്റി 


ഡിവിഷൻ , 


18 % 


കനകപ്പലം DFIC 
കോമ്പൗണ്ടിൽ 


കോട്ടയം 


Semi Permanent 


Nursery- യുടെ 
അറ്റകുറ്റപ്പണികൾ 


മേൽ പട്ടികയിൽ കാണിച്ചിട്ടുള്ള ജോലിയുടെ അളവ് ഏകദേശമാണ് . ജോലി പൂർത്തീകരിക്കുന്ന അവസരത്തിൽ അളവിൽ 
വ്യത്യാസം വരാവുന്നതാണ് . യഥാസമയം ജോലികൾ ചെയ്തുതീർക്കാത്തപക്ഷം നിലവിലുള്ള നിയമപ്രകാരം വനംവകുപ്പ് 
നിശ്ചയിക്കുന്ന പിഴ ഒടുക്കുവാൻ കരാറുകാരൻ ബാദ്ധ്യസ്ഥനാണ് . മേൽപ്പറഞ്ഞ ഏതു ജോലിയും ഏതുസമയത്തും ഒരു കാരണവും 
കൂടാതെ റദ്ദാക്കുവാൻ താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന് അധികാരമുള്ളതായിരിക്കും . നിലവിലുള്ള എല്ലാ ദർഘാസ് കരാർ 
നിബന്ധനകളും ഈ കരാറിനും ബാധകമായിരിക്കും . 


കൂടുതൽ വിവരങ്ങൾ കോട്ടയം സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ കാര്യാലയത്തിൽ നിന്ന് പ്രവൃത്തി ദിവസങ്ങളിൽ 
ലഭ്യമാകുന്നതാണ് . 


ദർഘാസ് ഫോറം ലഭിക്കുന്ന തീയതിയും സമയവും -7-4-2021 ഉച്ചയ്ക്ക് 1 മണി വരെ . 


ദർഘാസ് തിരികെ ലഭിക്കേണ്ട അവസാന തീയതിയും സമയവും --7-4-2021 ഉച്ചയ്ക്കുശേഷം 3 മണി വരെ . 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും -7-4-2021 ഉച്ചയ്ക്കുശേഷം 3.30 മണി . 


ഏതെങ്കിലും കാരണങ്ങളാൽ 7-4-2021 - ന് അവധിയാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം അതേ സ്ഥലത്തും അതേ 
സമയത്തും പ്രസ്തുത ദർഘാസ് നടത്തുന്നതാണ് . 


ഈ രണ്ടു തീയതിയിലും ടി ദർഘാസ് നടക്കാതെ വരികയോ ആരും പങ്കെടുക്കാതെ വരികയും ആണെങ്കിൽ മേൽ വിവരിച്ച 
നിബന്ധനകൾക്ക് വിധേയമായി 9-4-2021 , 12-4-2021 തീയതികളിൽ അതേ സ്ഥലത്തും അതേ സമയത്തും പ്രസ്തുത ദർഘാസ് 
നടത്തുന്നതായിരിക്കും . 


296 


9th MARCH 2021 ) 


FOREST DEPARTMENT 


135 


നിബന്ധനകൾ 


1 . 


2 . 


3 . 


4 . 


5 . 


ദർഘാസ് ഫോറം പ്രവൃത്തി ദിവസങ്ങളിൽ കോട്ടയം , സോഷ്യൽ ഫോറസ്ട്രി ഓഫീസിൽനിന്നും ലഭ്യമാകുന്നതാണ് . 
ദർഘാസ് ഫോറത്തിന്റെ വില ഏതെങ്കിലും ഷെഡ്യൂൾഡ് ബാങ്കിൽ നിന്നോ പൊതുമേഖലാ ബാങ്കിൽ നിന്നോ കോട്ടയം 
അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഓഫീസറുടെ പേരിൽ ഡിമാന്റ് ഡ്രാഫ്റ്റായോ പണമായോ ഒടുക്കാവുന്നതാണ് . 
ദർഘാസ് ഫോറത്തിന്റെ വില ഒരിക്കൽ അടച്ചത് ഒരു കാരണവശാലും മാറ്റി നൽകുന്നതോ മറ്റ് ജോലികൾക്കുള്ള 
ദർഘാസ് ഫോറത്തിന്റെ വിലയിലേക്ക് മാറ്റി നൽകുകയോ ചെയ്യുന്നതല്ല . 
ഒരാളുടെ പേരിൽ അനുവദിച്ച ദർഘാസ് ഫോറം കൈമാറ്റം ചെയ്യപ്പെടാവുന്നതോ മറ്റ് ജോലികൾക്ക് 
ഉപയോഗിക്കാവുന്നതോ അല്ല . 
ദർഘാസ് സമർപ്പിക്കുന്നതിനു മുമ്പ് കരാറുകാരൻ , ദർഘാസ് കരാർ വ്യവസ്ഥകൾ പരിശോധിക്കേണ്ടതാണ് . ടെണ്ടർ 
ലഭിച്ചതിനുശേഷം ഇക്കാര്യത്തിലുള്ള അജ്ഞത പിന്നീട് ഒരു കാരണവശാലും കണക്കിലെടുക്കുന്നതല്ല . 
കരാറുകാരൻ ദർഘാസ് സമർപ്പിക്കുന്നതിനു മുമ്പ് ജോലി ചെയ്യേണ്ട സ്ഥലവും ചെയ്യേണ്ട ജോലിയും കണ്ട് 
ബോദ്ധ്യപ്പെടേണ്ടതാണ് . ഇക്കാര്യത്തിലുള്ള അജ്ഞത പിന്നീട് ഒരു കാരണവശാലും കണക്കിലെടുക്കുന്നതല്ല . 
കരാറുകാരൻ കരാർ തുക അടിസ്ഥാന നിരക്കിന്റെ ശത മാ ന ത്തിൽ അക്ക ത്തിലും അക്ഷ ര ത്തിലും നിശ്ചിത 
കോളത്തിൽ രേഖപ്പെടുത്തേണ്ടതാണ് . അക്കത്തിലും അക്ഷരത്തിലും രേഖപ്പെടുത്തിയതിൽ വ്യത്യാസമുള്ളപക്ഷം 
കുറഞ്ഞ തുക രേഖ പ്പെ ടു ത്തി യത് കണ ക്കിലെ ടു ക്കു കയും ആയത് അംഗീ ക രി ക്കാൻ കരാ റു കാ രൻ 
ബാദ്ധ്യസ്ഥനായിരിക്കുന്നതുമാണ് . ദർഘാസിൽ രേഖപ്പെടുത്തിയ തുക വനം വകുപ്പിന്റെ അടങ്കൽ തുകയേക്കാൾ വളരെ 
കുറഞ്ഞ തുകയാണെങ്കിൽ ടി തുകയ്ക്ക് ടി ജോലി ചെയ്യുവാൻ സാധിക്കുകയില്ലെന്ന് വനം വകുപ്പിന് സംശയം 
ജനിക്കുകയാണെങ്കിൽ ഇക്കാര്യത്തിൽ കരാറുകാരന്റെ വിശദീകരണം തേടുന്നതും ആയത് ബോദ്ധ്യപ്പെടുകയാണെങ്കിൽ 
പ്രത്യേക സെക്യൂരിറ്റി തുകയായി കരാർ തുകയുടെ 10 % പരമാവധി ? 30,000 കരാറുകാരൻ കരാർ സ്ഥിരപ്പെടുത്തുന്നതിനു 
മുമ്പായി അടയ്ക്കേണ്ടതാണ് . കരാറുകാരൻ സമർപ്പിച്ച വിശദീകരണം ബോദ്ധ്യപ്പെടാത്തപക്ഷം ദർഘാസ് നിരാകരിക്കുവാൻ 
വനം വകുപ്പിന് അധികാരമുള്ളതായിരിക്കും . 
ദർഘാസ് ഫോറത്തിന്റെ എല്ലാ കോളവും പൂരിപ്പിക്കേണ്ടതും ദർഘാസ് അടങ്ങിയ സീൽ ചെയ്ത കവറിന്റെ പുറത്ത് 
ജോലിയുടെ പേര് രേഖപ്പെടുത്തേണ്ടതും അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് , സോഷ്യൽ ഫോറസ്ട്രി 
ഡിവിഷൻ , കോട്ടയം എന്ന വിലാസത്തിൽ ലഭ്യമാക്കേണ്ടതാണ് . ദർഘാസ് സ്വീകരിക്കുന്ന അവസാന ദിവസം 
അവധിയാവുകയാണെങ്കിൽ അടുത്ത പ്രവൃത്തി ദിവസം നിശ്ചിത സമയം വരെ ദർഘാസ് സ്വീകരിക്കുന്നതാണ് . 
നിശ്ചിത സമയപരിധിയ്ക്കകം ലഭിക്കാത്ത ദർഘാസുകൾ ഒരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല . 
ഓരോ ദർഘാസിന്റെ കൂടെയും ? 200 - ന്റെ മുദ്രപ്പത്രത്തിൽ തയ്യാറാക്കിയ പ്രിലിമിനറി എഗ്രിമെന്റും കൂടാതെ 
പൊതുമേഖലാ ബാങ്കിൽ നിന്നോ , ഷെഡ്യൂൾഡ് ബാങ്കിൽ നിന്നോ കോട്ടയം അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ 
പേരിൽ മാറാവുന്ന ഡിമാന്റ് ഡ്രാഫ്റ്റ് ആയി നിരതദ്രവ്യം അടക്കം ചെയ്യേണ്ടതാണ് . 


6 . 


7 . 


8 . 


9 


10 . 


ദർഘാസിലെ തിരുത്തലുകളിൽ കരാറുകാരന്റെ ഒപ്പുണ്ടായിരിക്കേണ്ടതാണ് . 
നിശ്ചിത സമയപരിധിക്കുള്ളിൽ ലഭിച്ച ദർഘാസുകൾ നിശ്ചിത സമയത്ത് അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്ററോ 
അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ ഹാജരായിട്ടുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറന്ന് 
പരിശോധിക്കുന്നതാണ് . 


11 . 


സാധാരണയായി കുറവ് തുക രേഖപ്പെടുത്തിയ ദർഘാസ് സ്വീകരിക്കുന്നതായിരിക്കും . എന്നാൽ ഏത് ദർഘാസ് 
സ്വീക രി ക്കു വാനോ നിരാകരിക്കു വാനോ ഉള്ള അധികാരം ദർഘാസ് അംഗീ ക രി ക്കുന്ന ഉദ്യോഗസ്ഥ ന് 
ഉണ്ടായിരിക്കുന്നതാണ് . 


12 . 


13 . 


ദർഘാസ് സമർപ്പിച്ചതിനുശേഷം അത് പിൻവലിക്കുവാൻ കരാറുകാരന് അവകാശം ഉണ്ടായിരിക്കുന്നതല്ല . 
കരാർ അംഗീകരിച്ച വിവരം വിജയിയായ കരാറുകാരന്റെ വിലാസത്തിൽ അറിയിക്കുന്നതും ആയത് ലഭിച്ച് 
3 ദിവസത്തിനകം ? 200 - ന്റെ മുദ്രപ്പത്രത്തിൽ കരാർ ഒപ്പിടേണ്ടതുമാണ് . ആയതിൽ വീഴ്ച വരുത്തുന്ന പക്ഷം 
കരാറുകാരൻ സമർപ്പിച്ച നിരതദ്രവ്യം സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്നതും ടി ജോലി കരാറുകാരന്റെ നഷ്ടോത്തര 
വാദിത്വത്തിൽ പുനർ ദർഘാസ് ചെയ്യുകയോ രണ്ടാമത്തെ ദർഘാസുകാരന് ജോലി നൽകുകയോ മറ്റ് വിധത്തിൽ ജോലി 
ചെയ്യുകയോ ചെയ്യുന്നതാണ് . ആയതമൂലം സർക്കാരിലേക്ക് ഉണ്ടാകുന്ന നഷ്ടം നികത്തുവാൻ കരാറുകാരൻ ബാദ്ധ്യസ്ഥ 
നാകുന്നതും അല്ലാത്തപക്ഷം കരാറുകാരന്റെ സ്ഥാവരജംഗമ വസ്തുക്കളിൽ നിന്നും റവന്യൂ റിക്കവറി നിയമപ്രകാരം 
ഈടാക്കുന്നതുമായിരിക്കും . 
വിജയിയാകുന്ന കരാറുകാരൻ കരാർ തുകയുടെ 10 % ( പരമാവധി ? 5,00,000 ) സെക്യൂരിറ്റി അടയ്ക്കേണ്ടതാണ് . 
ടി സെക്യൂരിറ്റി തുക കരാർ ജോലി അവസാനിച്ച് കരാറുകാരന്റെ ബാദ്ധ്യത തിട്ടപ്പെടുത്തിയതിനുശേഷം മാത്രം 
തിരികെ നൽകുന്നതായിരിക്കും . 


14 . 


297 


136 


15 . 


KERALA GAZETTE 

[ PART III 
കരാറുകാരൻ സോൾവൻസി നടത്തിയിട്ടുള്ള വസ്തുക്കൾ കരാർ കാലാവധിയിൽ അന്യാധീനപ്പെടുത്തു വാൻ 
പാടുള്ളതല്ല . ഇക്കാര്യത്തിൽ ആവശ്യമായ സമ്മതപത്രം കരാർ ഒപ്പിടുന്ന സമയത്ത് നൽകേണ്ടതാണ് . 
ദർഘാസ് തുറന്നതിനുശേഷം ലഭിക്കുന്ന യാതൊരു വാഗ്ദാനങ്ങളും സ്വീകരിക്കുന്നതല്ല . 


16 . 


17 . 


18 . 


കരാർ ലഭിക്കാത്ത കരാറുകാരുടെ നിരതദ്രവ്യം വിജയിയായ കരാറുകാരന്റെ ദർഘാസ് സ്ഥിരപ്പെടുത്തിയതിനുശേഷം 
തിരികെ നൽകുന്നതാണ് . 
പട്ടിക യിൽ കാണിച്ചിട്ടുള്ള ജോലി യുടെ അളവ് ഏക ദേശം മാത്ര മാ ണ് . നട പ്പി ലാ ക്കുന്ന സമ യത്ത് 
അളവിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്ന താണ് . യഥാർത്ഥ അളവിലുള്ള ജോലി ചെയ്യു വാൻ കരാറുകാരൻ 
ബാദ്ധ്യസ്ഥനായിരിക്കും . 


19 . 


കരാർ പ്രകാരമുള്ള തുക ജോലി പൂർത്തിയാക്കിയതിനുശേഷം നൽകുന്നതാണ് . 
20. മുകളിൽ പറഞ്ഞ ജോലികൾ ടെണ്ടർ അംഗീകരിച്ച് അറിയിക്കുന്ന മുറയ്ക്ക് ആരംഭിക്കേണ്ടതും 2021 ജൂൺ മാസം 4 - ന് 

അവസാനിപ്പിക്കേണ്ടതുമാണ് . ആയതിനുശേഷം ഒരു കാരണവശാലും സമയം നീട്ടി നൽകുന്നതല്ല . ജോലി തുടങ്ങുന്ന 
തീയതി മാറ്റം വരുത്തുവാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് അധികാരം ഉണ്ടായിരിക്കുന്നതാണ് . 


21 . 


കൂടുതൽ വിവരങ്ങൾ കോട്ടയം , സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷനിൽ നിന്നോ കോട്ടയം സോഷ്യൽ ഫോറസ്ട്രി റെയ്ഞ്ച് 
ഓഫീസിൽ നിന്നോ ലഭ്യമാകുന്നതാണ് . 

( ഒപ്പ് ) 
അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ കാര്യാലയം , 

അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് 
കോട്ടയം . 

( കേരള ഗവർണ്ണർക്കുവേണ്ടി ) . 


മലയാറ്റൂർ ഡിവിഷൻ 


D- ലേല പരസ്യം 


വിറകിന്റെ മതിപ്പ് വില - ൽ 7,38,171 . 
ആകെ വില 

? 48,65,639 . 
നിരതദ്രവ്യം ? 25,000 , 


നമ്പർ സി 2 14732021 . 


2021 ഫെബ്രുവരി 12 , 


- അ ലലം 


മല യാറ്റൂർ ഡിവിഷ നിൽ കാലടി റെയി ഞ്ചിൽപ്പെട്ട 
കണ്ണിമംഗലം സ്റ്റേഷനിലെ പാണ്ടു പാറ എന്ന സ്ഥലത്ത് 
മുറിക്കാൻ മാർക്ക് ചെയ്തിട്ടുള്ള 1952 തേക്ക് പ്ലാന്റേഷനിൽ 
( ബീറ്റ് -1 , ബ്ലോക്ക് 11 ) നിൽക്കുന്ന 753 എണ്ണം വിവിധ ഇനം 
മൃദു മരങ്ങൾ മുറിച്ചു ശേഖരിച്ച് നീക്കം ചെയ്ത് കൊണ്ടു 
പോകുന്നതിനുള്ള അവകാശം 24-3-2021 -ാം തീയതിയിൽ 
എം . എസ് . ടി . സി . 

മു ഖന ഈ 

ചെയ് ത് 
വിൽക്കുന്നതായിരിക്കും . ഏതെങ്കിലും കാരണവത്താൽ അന്നേ 
ദിവസം ലേലം നടക്കാതെ വന്നാൽ 6-4-2021 - ലും അന്നും 
ലേലം നടക്കാതെ വന്നാൽ 21-4-2021 - നും നടത്തുന്നതാണ് . 
ഇതിലും ലേലം നടക്കാത്തവ 28-4-2021 -ാം തീയതിയിലുള്ള 
പൊതു ലേലത്തിൽ ഉൾപ്പെടുത്തി വിൽക്കുന്നതായിരിക്കും , 
എം . എ . സി . റ്റി . കമ്പനിയിൽ ലേലത്തിനായി രജിസ്റ്റർ 
ചെയ്ത വ്യക്തികൾക്ക് ലേലത്തിൽ പങ്കെടുക്കാവുന്നതാണ് . 
വിശദ വിവരത്തിനായി WWW.mstcecommerce.com എന്ന 
വെബ്സൈറ്റ് സന്ദർശിക്കുക . കൂടാതെ 0471-2529137 എന്ന 
നമ്പരിൽ ബന്ധപ്പെടുക . 

ലോട്ട് നമ്പർ 1 


നിര ത ദ വ്യം 


അഡീ . പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ 
( സം രക്ഷ ണം ) തിരു വ ന ന്ത പു ര ത്തിന്റെ 22 - 11- 2013 -ലെ 
പാ ( 5 ) -26274/12 നമ്പരായി പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഡിപ്പോ 
ലേ വ്യ വ സ്ഥ കൾ ക്കും നിൽപ്പു മ ര ങ്ങ ളുടെ വിൽപ്പ ന 
സംബന്ധിച്ച് നിലവിലുള്ള മറ്റ് വ്യവസ്ഥകൾക്കും കൂടാതെ 
താഴെ പറയുന്ന നിബന്ധനകൾക്കും വിധേയമായിട്ടായിരിക്കും 
ലേലം , ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ 
ലേല ദിവസത്തിന്റെ തൊട്ടു തലേദിവസം വൈകിട്ട് 5 മണിക്ക് 
മുമ്പായി നിരതദ്രവ്യം അടച്ചിരിക്കണം . ഈ തുക ഓൺലൈൻ 
മുഖേനയോ ഡി . ഡി . മുഖേനയോ മലയാറ്റൂർ ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസറുടെ പേരിൽ അട യാ വു ന്ന താ ണ് . 
ലേലത്തിൽ പങ്കെടുക്കുന്ന ആളിന്റെ രജിസ്ട്രേഷൻ നമ്പർ 
നിരതദ്രവ്യം അടയ്ക്കു മ്പോൾ രേഖപ്പെടുത്തിയിരിക്കണം . 
രജി സ്റ്റർ ചെയ്ത് 

മുൻ കൂർ 

അട ക്കു ന്ന 
ലേ ക്കാ രന് മാത്രമേ ഇ- ഓ ക്ഷ നിൽ പങ്കെ ടു ക്കു വാൻ 
സാധിക്കുകയുള്ളൂ . 

വിജയിക്കുന്ന വേലക്കാരൻ ലേല സ്ഥിരീകരണ കത്ത് 
ലഭിച്ച് 7 ദിവ സ ത്തി നകം ലേല വി ല യുടെ 35 % തുക 
ഒടുക്കേണ്ടതാണ് . ഈ തുക കേരള സർക്കാരിന്റെ ഇ - ടഷറി 
സംവി ധാനം മുഖേന അട യാ വു ന്ന താണ് . ടി തുക 
ഒടുക്കുന്നതിന് വീഴ്ച വരുത്തിയാൽ ടിയാൻ ഒടുക്കിയിട്ടുള്ള 
നിരതദ്രവ്യം സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്ന തും ടിയാന്റെ 
നഷ്ടോത്തരവാദിത്വത്തിൽ പുനർലേലം ചെയ്യുന്നതുമായിരിക്കും . 

ലേലത്തിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നവർ ലേലത്തിന് 
മു മ്പാ യി 

ലോട്ടി ലു മു ള്ള 

മ ര ങ്ങ ൾ 
ബോദ്ധ്യ പ്പ് ടേ ണ്ട് തും 

സംബ ന്ധിച്ച് യാതൊരു 
പരാതികളും ലേല ത്തിനുശേഷം പരിഗണിക്കു ന്ന തുമ ല്ല . 


മരങ്ങൾ നിൽക്കുന്ന സ്ഥലം - കാലടി റെയിഞ്ചിൽ 1952 
തേക്ക് പ്ലാന്റേഷൻ . 


മരങ്ങളുടെ എണ്ണം- -753 . 


ഇനം - വിവിധ ഇനം മൃദുമരങ്ങൾ . 


തടിയുടെ അളവ് ( ഉദ്ദേശം 570.331 M3 . 


ഒ  ാ രാ 


കണ്ട് 


അവ 


വിറകിന്റെ അളവ് ( ഉദ്ദേശം ) 282.8205 MT . 
തടിയുടെ മതിപ്പ് വില ? 41,27,468 . 


298 


9th MARCH 2021 ] 


FOREST DEPARTMENT 


137 


0 


ലല 


ലേലം 


അവ കാശ o 


മ  ാത്ത 


ലേലസ്ഥിരീകരണ കത്ത് ലഭിച്ചാൽ ലേലം കൊണ്ട് മരങ്ങൾ 

ടി കാലാവധിക്കുള്ളിൽ നീക്കം ചെയ്യാതെ കിടക്കുന്ന 
പരിശോധിക്കേണ്ടതും എന്തെങ്കിലും കാരണവശാൽ മരത്തിന്റെ തടിയും വിറകുകളും മരങ്ങൾ കണ്ടുകെട്ടി സർക്കാരിലേക്ക് 
എണ്ണ ത്തിൽ കുറവ് ഉണ്ടാ യാൽ ലഭ്യ മായ മര ത്തിന്റെ മുതൽകൂ ട്ടു ന്നതും കരാറുകാരന് ആയ തിൽ യാതൊരു 
ആനു പാ തിക തുക അടച്ചാൽ മതി യാ കും . കൂടു തൽ അവകാശവും ഉണ്ടായിരിക്കുന്നതുമല്ല . കരാറുകാരൻ ചെയ്ത 
വിവരങ്ങൾക്ക് മലയാറ്റൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിലോ , 

തീർക്കാനുള്ള ജോലികൾ വകുപ്പ് ചെയ്യിക്കുന്നതും ആയതിൽ 
കാലടി റെയിഞ്ച് ഫോറസ്റ്റ് ഓഫീസിലോ എല്ലാ പ്രവൃത്തി 

വച്ചുണ്ടാകുന്ന മുഴുവൻ ചെലവുകളും കരാറുകാരനിൽ നിന്ന് 
ദിവസങ്ങളിലും അന്വേഷിച്ചാൽ അറിയാവുന്നതാണ് . 

ഈടാക്കുന്നതുമായിരിക്കും . 
പുനർലേലം നടത്തേണ്ടി വരുന്ന പക്ഷം തുക ആദ്യ 

തടികളും വിറകും സ്ഥലത്ത് നിന്നും നീക്കം ചെയ്യുന്നതി 
ലേല ത്തു ക യേ ക്കാൾ കുറ വാ യാൽ ടി നഷ്ടവും മറ്റ് 

നുള്ള ലൈസൻസ് നൽകുന്നത് ലേലതുകയും നികുതികളും 
ചിലവുകളും ഉൾപ്പെടെ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ 

പൂർണ്ണമായും അടച്ചതിനുശേഷം മാത്രമായിരിക്കും . നിലവിലുള്ള 
നിശ്ചയിക്കുന്ന തുക നഷ്ടം വരുത്തിയ ലേലക്കാരനിൽ നിന്നും 

നിയമങ്ങളും ബാധകമായിരിക്കും . ലേലക്കാരൻ കാലാവധി 
റവന്യൂ റിക്ക വറി ഉൾപ്പെ ടെ യുള്ള നട പ ടികൾ മുഖേന 

തീ രു ന്ന തു വരെ എ ല്ലാ സമ യവും 

സ്ഥലത്ത് 
ഈടാക്കുന്നതാണ് . 

ഉണ്ടായിരിക്കേണ്ടതാണ് . യാതൊരു കാരണവശാലും സ്ഥാവര 
കൊള്ളുന്ന ആൾക്ക് ( പസ് തു ത സ്ഥലത്ത് 

ജംഗമ വസ്തുക്കൾക്കോ മറ്റ് മരങ്ങൾക്കോ നാശനഷ്ടങ്ങൾ 
എന്യൂമറേറ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്ന മൃദു മരങ്ങൾക്കുമാത്രം 

വരുത്താൻ പാടില്ല . അങ്ങനെ ഉണ്ടാകുന്നപക്ഷം നഷ്ടത്തിന് 
അവ കാ ശ മു ള്ള തും മറ്റ് മ ര ങ്ങൾ ക്ക് 

കരാറുകാരൻ ഉത്തരവാദി ആകുന്നതാണ് . മരങ്ങൾ നിൽക്കുന്ന 
ഇല്ലാത്തതുമാകുന്നു . 

സ്ഥലത്തിന്റെ 0.4 കി . മീറ്റർ ചുറ്റളവിൽ സംഭവിക്കുന്ന എല്ലാവിധ 
വിജയിയായ ലേലക്കാരൻ നിലവിലുള്ള നിരക്കിൽ ചരക്കു കുറ്റകൃത്യങ്ങൾക്കും കരാറുകാരൻ ഉത്തരവാദിയാകുന്നതാണ് . 
സേവന നികുതി , വനവികസന നികുതി , വരുമാന നികുതി കുറ്റകൃ ത്യ ങ്ങൾ ശദ്ധ യിൽപ്പെട്ടാൽ വിവരം വനം വകുപ്പ് 
എന്നി വ യും ഒടുക്കേ ണ്ട താ ണ് . ലേലം സ്ഥിര പ്പെ ടുത്തി ഉദ്യോ ഗ സ്ഥര അറി യി ക്കേ ണ്ട താ ണ് . ഇതിൽ വീഴ് ച 
അറിയിക്കുന്ന തീയതി മുതൽ 15 ദിവസത്തിനകം ബാക്കി വരുത്തിയാൽ കരാർ റദ്ദാക്കപ്പെടുന്നതാണ് . കരാറുകാരന്റെ 
തുക യുടെ മൂന്നിൽ ഒന്നും 

തുക യുടെ 5 % 

സെക്യൂരിറ്റി തുക കാലാവധിക്കുശേഷം തിരിച്ചു നൽകുന്നതാണ് . 
വന വികസന നികുതിയും , നിലവിലുള്ള നിരക്കിൽ ചരക്കു എന്നാൽ സർക്കാരിലേക്ക് ബാദ്ധ്യതകൾ വല്ലതുമുണ്ടെങ്കിൽ 
സേവന നികുതി , വരുമാന നികുതി എന്നിവകളും ഒടുക്കി 

സെക്യൂരിറ്റി തുകയിൽ നിന്നും ഈടാക്കുന്നതാണ് . മരങ്ങൾ 
മൊത്തം ലേലത്തുകയുടെ 10 % സെക്യൂരിറ്റി ഡെപ്പോസിറ്റും 

മുറിച്ച് നീക്കം ചെയ്യുന്നതിനിടയിൽ സർക്കാരിനോ , സ്വകാര്യ 
ഇ- ലേ ല ത്തിൽ രേഖ പ്പെ ടു ത്തുന്ന വില യുടെ 0.1 % 

വ്യക്തികൾക്കോ ഉണ്ടാ കു ന്ന നാ ശ ന ഷ് ട ങ്ങ ൾക്കും 
തുകയ്ക്ക് തുല്യമായ മുഖവിലയുള്ള മുദ്രപ്രതത്തിൽ ഉടമ്പടി 

കരാറുകാരന്റെ ജോലിക്കാർ , പൊതു ജനങ്ങൾ എന്നിവർക്ക് 
വെക്കേ ണ്ട തുമാ ണ് . 15 ദിവസത്തി നു ള്ളിൽ ടി തുകകൾ 

സംഭവിക്കുന്ന അപകടമരണം എന്നിവയ്ക്കും കരാറുകാരൻ 
ഓടു ക്കാ തി രുന്നാൽ 12 % പലി ശ യാ ടു കൂടി തുക കൾ 

മാത്രം ഉത്തരവാദി ആയിരിക്കുന്നതുമാണ് . 
ഒടുക്കുന്നതിന് 15 ദിവസത്തെ സമയവും , 24 % പലിശയോടു 
കൂടി 15 ദിവസത്തെ സമയവും യുക്തം പോലെ മലയാറ്റൂർ നികുതി നിരക്കുകളിലും മറ്റ് സർക്കാർ ഫീസുകളിലും 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് അനുവദിക്കാവുന്നതാണ് . കാലാ കാ ല ങ്ങ ളിൽ സർക്കാർ വരു ത്തുന്ന വർദ്ധ ന വിന് 
കാലാ വ ധിക്കു ള്ളിലും തുക ഒടു ക്കാതെ വന്നാൽ 

അനുസരിച്ച് തുക ഒടുക്കാൻ കരാറുകാരൻ ബാദ്ധ്യസ്ഥനാണ് . 
സെൻടൽ സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ 
യുക്തം പോലെ 24 % പലിശ നിരക്കിൽ 15 ദിവസത്തേക്കും 

ഇ - ഓക്ഷൻ സംബന്ധിച്ച് എം . എസ് . റ്റി . സി . പുറപ്പെടു 
വീണ്ടും 48 % പലിശ നിരക്കിൽ അഡീഷണൽ ചീഫ് ഫോറസ്റ്റ് 

വിച്ചിട്ടുള്ള പൊതു നി യ മ ങ്ങളും നട പ ടി ക മ ങ്ങളും ടി 
കൺസർവേറ്റർ ( സംരക്ഷണം ) അവർകളുടെ യുക്തം പോലെ 15 

ലേലത്തിന് ബാധകമായിരിക്കും . 
ദിവസത്തേക്കും സമയം അനുവദിക്കാവുന്നതാണ് . എന്നാൽ 

ഇ - ഓക്ഷൻ നിബന്ധനകളിൽ അഡീ . പ്രിൻസിപ്പൽ ചീഫ് 
മുക ളിൽ പറഞ്ഞ സമ യ പ രി ധി ക ളെല്ലാം 

കരാർ 

ഫോറസ്റ്റ് കണ്ട സർവേറ്റർ ( സംരക്ഷണം ) തിരുവനന്തപുരം 
കാലാവധിക്കുള്ളിലായിരിക്കും . 

ഏതെങ്കിലും ഭേദഗതിയോ മാറ്റമോ വരുത്തിയാൽ ആയത് ഈ 
ബാക്കിയുള്ള മൂന്നിൽ രണ്ട് ലേലത്തുക രണ്ട് തുല്യ ലേലത്തിന് ബാധകമായിരിക്കുന്നതും ടി വിവരം ലേലത്തിന് 
ഗഡുക്കളായി ഒടുക്കേണ്ടതാണ് . ആദ്യ ഗഡു കരാർ തീയതി 

മുമ്പ് പങ്കെടുക്കുന്ന വരെ അറിയിക്കുന്ന തുമാണ് . മറ്റൊരു 
മുതൽ 15 ദിവസത്തിനകവും രണ്ടാം ഗഡു കരാർ തീയതി 

അറിയിപ്പ് കൂടാതെ ലേലം റദ്ദ് ചെയ്യുന്നതിനുള്ള അധികാരം 
മുതൽ ഒരു മാസത്തിനകമോ കരാർ കാലാവധിക്കകമോ 

മല യാറ്റൂർ ഡിവി ഷ ണ ൽ ഫോറസ്റ്റ് ഓഫീ സ റിൽ 
ഏതാണോ ആദ്യം ആ കാലാവധിക്കുള്ളിലും ഒടുക്കേണ്ടതാണ് . 

നിക്ഷിപ്തമായിരിക്കും . 
ടി കാലാവധിക്കുള്ളിൽ പണം ഒടുക്കാൻ കഴിയാതെ വന്നാൽ 
12 % പലിശ നിരക്കിൽ ഡിവിഷണൽ ഫോ ഥാറസ്റ്റ് ഓഫീസർക്ക് ഇ - ഓക്ഷൻ സംബന്ധിച്ച വിശദ വിവരങ്ങൾക്ക് താഴെ 
15 ദിവ സത്ത ക്കും , 24 % പലിശ നിരക്കിൽ സെൻട്രൽ കൊടു ത്തി രിക്കുന്ന മേൽ വിലാസങ്ങളിൽ ഇ- മെയിൽ 
സർക്കിൾ , ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർക്ക് യുക്തം പോലെ ഫോൺ നമ്പർ എന്നിവയിൽ ബന്ധപ്പെടാവുന്നതാണ് . 
30 ദിവസത്തേക്കും , വീണ്ടും 30 ദിവസത്തേക്ക് 48 % പലിശ 
നിരക്കിൽ അഡീഷണൽ പ്രിൻസിപ്പാൽ ചീഫ് ഫോറസ്റ്റ് 

ഇ - മെയിൽ : dfo-mytr.for@kerala.gov.in 
കൺസർവേറ്റർ ( സംര ക്ഷണം ) , അ വർ ക ളു ടെ യുക്തം ഫോൺ നമ്പർ : ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ് : 
പോലെയും കാലാവധി നീട്ടിക്കൊടുക്കാവുന്നതാണ് . എന്നാൽ 
നീട്ടിക്കൊടുക്കുന്ന കാലാവധികളെല്ലാം തന്നെ കരാർ കാലാവധി 
ക്കുള്ളിലായിരിക്കും . 

ഡിവിഷണൽ ഫോറസ്റ്റ് 

( ഒപ്പ് ) 
കരാർ കാലാവധി ലേലം സ്ഥിരപ്പെടുത്തി അറിയിക്കുന്ന ഓഫീസറുടെ കാര്യാലയം , ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ 
തീയതി മുതൽ 60 ( അറുപത് ദിവസമാണ് . 

മലയാറ്റൂർ . 

( കേരള ഗവർണ്ണർക്കുവേണ്ടി ) . 
Gaz . No. 10 / 2021 / DTP ( Forest ) . 

299 


ഇന 


0484-2649052 


